Regn .No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N )/ 634/2015- 17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNM 


. 
കർ 


ി 


രള സർക 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ജനുവരി 19 
19th January 2016 

1191 മകരം 5 
5th Makaram 1191 
1937 പൌഷം 29 
29th Pousha 1937 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ ഡി - 1158 / 2012 / പി. റ്റി. സി. 

2015 ഡിസംബർ 22 . 
കേരള പോലീസ് വകുപ്പ് വക തിരു വ ന പു പു രം 
പോലീസ് ട്രെയിനിംഗ് കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ 
പറയുന്ന വാഹനം 18- 2 - 2016 - ന് പകൽ 11 മണിക്ക് പോലീസ് 

ടയിനിംഗ് കോളേജ് പരിസരത്തുവച്ച് പരസ്യമായി ലേലം 
ചെയ്തുകൊടുക്കുന്നതാണ്. 

വാഹനം- KL 01 X 9095 Maheendra Jeep. 


മോഡൽ 2002. 


പ്രിൻസിപ്പാളിന് സമർപ്പിക്കാ വു ന്ന താ ണ്. ദർഘാസുകൾ 
വെള്ളക്കടലാസിലെഴുതി നിരതദ്രവ്യം പോലീസ് ട്രെയിനിംഗ് 
കോളേജ് പി ൻ സി പ്പാ ളിന്റെ ഓഫീസിൽ മുൻകൂർ 
അടച്ചതിന്റെ രസീത് അല്ലെങ്കിൽ നിരതദ്രവ്യം പ്രിൻസിപ്പാൾ 
പോലീസ് ട്രെയിനിംഗ് കോളേജിന്റെ പേരിൽ ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ അടച്ചതിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
സഹിതം സമർപ്പിക്കാവുന്നതാണ്. ദർഘാസുകൾ അടക്കം 
ചെയ്തിട്ടുള്ള കവറിനു മുകളിൽ “ വാഹന ലേലത്തിനുള്ള 
ടെണ്ടർ എന്ന് പ്രത്യേകം രേഖ പ്പെ ടു ത്തണ്ട താ ണ് . 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട 
സമയത്ത് ഹാജരാകേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് 
- ലേലം താൽക്കാലികമായി ഉറപ്പിക്കാവുന്നതാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേല / ടെണ്ടർ സംഖ്യയുടെ പകുതി തുകയും 
വാറ്റും ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്ത് വച്ച് അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി 10 ദിവ സ ത്തി നകം ബാക്കി തുകയും 
നിയമാനുസൃതമായ വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


നിരതദ്രവ്യം- 1,000. 

ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻ പ് മേൽപ്പറഞ്ഞ 
പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് 
രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 
നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. 

17 - 2 -2016 -ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായി 
കിട്ടത്തക്ക വണ്ണം സീൽ ചെയ്ത കവറിൽ ദർഘാസു കൾ 
നേരിട്ടോ തപാൽമുഖേനയോ പോലീസ് ട്രെയിനിംഗ് കോളേജ് 


311 


19th JAN. 2016 ) 


POLICE DEPARTMENT 


(1) 


(2) 


(3) 


(4) 


KL 01 AA 5173 


| M/ M Jeep 2003 


9,500 


KL 01 AA 9270 


M /M Jeep 2002 


" 9,700 


M/ M Jeep 2003 


9, 000 


KL 01 AA 4732 
KL 01 AA 4480 


9,500 


- ഏ ത ങ്കിലും കാ ര ണ വ ശാ ൽ ലേലം | ദ ർ ഘാ സ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിൽ മുതൽ 
കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 
തുകയ്ക്ക്മുൻലേലക്കാരൻ അവകാശി അല്ലാത്തതുമാണ്. 
മേൽക്കാണിച്ചിരിക്കുന്ന വാഹനം ഏതെങ്കിലും പ്രവർത്തി 
ദിവസം ഓഫീസ് സമയത്ത് പി. റ്റി. സി. യിലെ ADIയുടെ 
അ നു മ തി യോ ടു കൂടി Dvr SI യു ടെ സാന്നിദ്ധ്യ ത്തിൽ 
പരിശോധിക്കാവുന്നതാണ്. പോലീസ് ട്രെയിനിംഗ് കോളേജ് 
പ്രിൻസിപ്പാളിന് യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റി 
വയ്ക്കാവുന്നതും അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. 


KL 01 AA 4544 


- 9,500 


KL 01 X 9268 


M/ M Jeep 2002 


- 9, 000 


KL 01 X 9066 


KL 01 AA 4923 


M/ M Jeep 2003 


S 9,000 
- 9,500 
9,700 
7,500 


KL 01 AA 4872 


- M/ M Jeep 2004 


KL 01 X 9271 


M/ M Jeep 2002 


അജിത ബേഗം ഐ . പി. എസ്., 
പോലീസ് ട്രെയിനിംഗ് പ്രിൻസിപ്പാൾ, പി . റ്റി. സി . 
കോളേജ്, തിരുവനന്തപുരം. 


22 


- Toyota Qualis 2002 6,000 


KL 01 X 9392 
| KL 01 X 9410 


6, 000 


KL 01 AA 4735 


M/ M Jeep 2003 


- 7,000 


ലേല പരസ്യം 


KL 01 AA 4547 


- 7,500 


നമ്പർ ഇ2- 4756 / 2014 / ക്യു . സി . 


2015 ഡിസംബർ 17. 


M/ M Jeep 2002 


- 7,000 


KL 01 X 9272 
KL 01 M 9950 


M/ M Jeep 1998 


- 6,000 


28 


KL 01 X 9011 


M /M Jeep 2002 


7,000 


കൊല്ലം ജില്ലാ സാ യു ധ സ നാ ക്യാ മ്പി ൽ 
സൂക്ഷിച്ചിട്ടുള്ളതും ഉപ യോ ഗ മ ല്ലാ ത്ത തു മായ താഴെ 
പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ 2016 ജനുവരി 29 പകൽ 
11 മണിക്ക് ടി കാര്യാ ല യ ത്തിൽവച്ച് പരസ്യമായി ലേലം 
ചെയ്തവിൽക്കുന്നതാണ്. 
ക്രമ വാഹന 

മോഡൽ നിര ത ദ്രവ്യം 
നമ്പർ നമ്പർ 

വർഷം 


29 


KL 01 X 9273 


- 7,000 


KL 01 X 9013 


S 7,000 


KL 01 AD 3995 


| M/ M Jeep 2004 


6,000 


- ( 1) 


( 2) 


(3 ) 


( 4 ) 


32 


KL 01 Y 9127 


TATA Mini Bus 2002 - 7,000 


1 


KL 01 X 9393 


M/ M Jeep 2003 


- 6,000 


Toyota Qualis 2002 ` 5,000 
Bullet 1999 - 3,500 


2 


KL 01 P 8248 


KL 01 AA 4912 
KL 01 AA 4473 
KL 01 X 9693 - 


M / M Ieen 2003 


- 7 .500 


- KL 01 AD 1027 


Bullet 2004 


- 4,000 


H/H CD100 2002 


4 


KL 01 X 9015 


M/ M Jeep 2002 


9,000 


36 


JKL 01 X 9749 


* 3,000 

3,000 
~ 3, 000 


- 


KL 01 X 9007 


M/ M Jeep 2002 


" 8,000 


KL 01 AH 2206 


Bajaj CT 100 2005 


- KL 01 AA 4922 


M/ M Jeep 2003 


- 9, 700 


KL 01 AH 2242 


- 4,000 


KL 01 AH 2248 


- 3, 000 


7 KL 01 AA 4921 
8 KL 01 AA 4920 
9 KL 01 AA 4553 


- 9,500 
" 9,500 
" 9,500 


40 


KL 01 AD 4867 


M/ M Jeep 2004 


- 12,500 


41 


KL 01 AD 4561 


M/ M Jeep 2003 


~ 12,500 


10 


KL 01 AA 4927 


42 


KL 01 AD 4876 - 


M/ M Jeep 2004 


- 12,500 


- 9,500 
- 9, 000 


11 


KL 01 AA 4564 


43 


KL 01 AD 4823 


- 12 ,500 


312 


19th JAN. 2016 ) 


POLICE DEPARTMENT 


( ഒപ്പ്) 


- ലേല ത്തിൽ പങ്കെ ടു ക്കാ ൻ ആഗ ഹി ക്കു ന്ന വർ വയ്ക്കുന്നതും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും 
ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും മേൽപ്പറഞ്ഞിരിക്കുന്ന -- ലേല നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും ജില്ലാ പോലീസ് 
വാഹ ന ങ്ങ ളുടെ നിര ത ദ വ്യം മേൽപ്പറഞ്ഞ നിരക്കിൽ മേധാവിക്ക് അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച 
കെട്ടി വയ്ക്കേ ണ്ടതും ആയത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ - ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 
കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

ജില്ലാ പോലീസ് മേധാവിയുടെ 
കൂടാതെ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരിൽ 

കാര്യാലയം, കൊല്ലം സിറ്റി. ജില്ലാ പോലീസ് മേധാവി. 
നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറുകളിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽമാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ് 

പുനർ ലേല പരസ്യം 
മേധാവിയുടെ കാര്യാലയത്തിൽ 2016 ജനുവരി 25 -ാം തീയതി 
വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസിൽ 

നമ്പർ ഇ2 - 45073 / 2011 / ക്യു . സി . 

2015 ഡിസംബർ 17 . 
മേൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏത് വാഹനത്തിനാണ് (വാഹന 

കൊല്ലം ജില്ലാ സായു ധ സേനാ ക്യാമ്പിൽ 
നമ്പർ) ദർഘാസ് എന്ന്വ്യക്തമാക്കേണ്ടതും തുക വ്യക്തമായി സൂക്ഷിച്ചിട്ടുള്ളതും ഉപയോഗമല്ലാത്തതുമായ താഴെ പറയുന്ന 
രേഖപ്പെടുത്തേണ്ടതുമാണ്. കൂടാതെ നിരതദ്രവ്യ തുകയുടെ ഡിപ്പാർട്ട്മെന്റ് വാഹനം 2016 ജനുവരി 29 പകൽ 11 മണിക്ക് 
നിരക്കിൽ ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും ടി കാര്യാ ല യ ത്തിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത് 
ജില്ലാ പോലീസ് മേധാവി, കൊല്ലം സിറ്റിയുടെ പേരിൽ വിൽക്കുന്നതാണ്. 
മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതും 

ഇനം – KL 01 X 9391 
ദർഘാസ് അടങ്ങിയ കവറിന്റെ മുകളിൽ ഡിപ്പാർട്ട് മെന്റ് 

മോഡൽ, വർഷം - Toyota Qualis 2002 
വാഹനം ( നമ്പർ) ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. 

നിരതദ്രവ്യം - 12 ,500. 


- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 

ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേലത്തിന്റെയോ ദർഘാസിന്റെയോ തുകയിൽ ഏതിലാണോ 

ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും മേൽപ്പറഞ്ഞിരിക്കുന്ന 
കൂടു തൽ ആയതിന് ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലം 

വാഹ ന ങ്ങ ളുടെ നിര ത ദ വ്യം മേൽപ്പറഞ്ഞ നിരക്കിൽ 
കൊണ്ടയാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് അനുസരിച്ചുള്ള 

കെട്ടി വ യ് ക്കേ ണ്ട തും ആയത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ 
തുകയുടെ പകുതി ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്ത്തന്നെ 

കാര്യാലയത്തിലടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ്. ബാക്കിതുക നികു തി - കൂടാതെ ലേലത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരിൽ 
ഉൾപ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയ തി നിന്നും മുൻകൂട്ടി സീൽ ചെയ്ത കവറുകളിൽ ദർഘാസുകൾ 
മു തൽ 10 ദിവ സ ത്തി നകം അടച്ച് സ്വന്തം ചെല വിലും നേരിട്ടോ തപാൽ മാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ് 
ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. മേധാവിയുടെ കാര്യാലയത്തിൽ ജനുവരി 25 -ാം തീയതി 

വൈകുന്നേരം 4 മണിവരെ സ്വീകരിക്കുന്നതാണ്. ദർഘാസിൽ 
- ഏതെങ്കിലും കാരണവശാൽ ലേലംകൊണ്ടയാൾ ലേല 

മേൽപ്പറഞ്ഞ വാഹനത്തിന്റെ (വാഹന നമ്പർ) ദർഘാസ്എന്ന് 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാന്റെ നിരതദ്രവ്യം 

വ്യക്ത മാ ക്കേ ണ്ട തും തുക വ്യക്ത മായി രേഖപ്പെടു ത്തേ 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം 

ണ്ടതുമാണ്. കൂടാതെ നിരതദ്രവ്യ തുകയുടെ നിരക്കിൽ 
ചെയ്യു ന്ന തു മാ യി രി ക്കും . ഇപ്രകാരം പുനർ ലേ ല ത്തിൽ 

ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 

പോലീസ് മേധാവി, കൊല്ലം സിറ്റിയുടെ പേരിൽ 
മു ൻ ല ല ക്കാ ര നിൽ നിന്നുംഈടാ ക്കു ന്ന തും മറിച്ച് 

മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതും 
കൂടുതലായി ലഭിക്കുന്ന തുകയ്ക്ക് മുൻലേലക്കാരന് യാതൊരു 

ദർഘാസ് അട ങ്ങിയ കവറിന്റെ മുകളിൽ ഡിപ്പാർട്ട്മെന്റ് 
അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 

വാഹനം ( നമ്പർ) ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് 
- ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹനങ്ങൾ ലേലത്തിന് - വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. 
മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് 

ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
കൊല്ലം ജില്ലാ സായു ധ സേനാ കമാണ്ടന്റിന്റെ മുൻകൂർ 

ലേലത്തിന്റെയോ ദർഘാസിന്റെയോ തുകയിൽ ഏതിലാണോ 
അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു 

കൂടു തൽ ആയ തിന് ലേലം ഉറപ്പിക്കു ന്ന തുമാ ണ്. ലേലം 
മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തി 

കൊണ്ടയാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് അനുസരിച്ചുള്ള 


313 


19th JAN . 2016) 


POLICE DEPARTMENT 


തുകയുടെ പകുതി ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്ത്തന്നെ 

ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വാഹനം ലേലത്തിന് 
അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ്. ബാക്കിതുക നികു തി മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് 
ഉൾപ്പെടെ ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് തീയ തി കൊല്ലം ജില്ലാ സായു ധ സേന കമാ ണ്ട ന്റിന്റെ മുൻകൂർ 
മു തൽ 10 ദിവ സ ത്തി നകം അടച്ച് സ്വന്തം ചെല വിലും 

അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. യാതൊരു 
ഉത്തരവാദി ത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 

മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തി. 
ഏതെങ്കിലും കാരണവശാൽ ലേലംകൊണ്ടയാൾ ലേല വയ്ക്കുന്നതും ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാന്റെ നിരതദ്രവ്യം - ലേല നട പടികൾ റദ്ദ് ചെയ്യു ന്ന തിനും ജില്ലാ പോലീസ് 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർലേലം മേധാവിക്ക് അധികാരമുണ്ടായിരിക്കും. ലേലം സംബന്ധിച്ച 
നടത്തുന്നതു മാ യി രിക്കും. ഇപ്രകാരം പുനർ ലേ ല ത്തിൽ 

ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
മുൻ ലേ ല ക്കാ രനിൽ നിന്നും ഈടാക്കു ന്നതും മറിച്ച് 
കൂടുതലായി ലഭിക്കുന്ന തുകയ്ക്ക് മുൻലേലക്കാരന് യാതൊരു ജില്ലാ പോലീസ് മേധാവിയുടെ 

(ഒപ്പ്) 
അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 

കാര്യാലയം, കൊല്ലം സിറ്റി. ജില്ലാ പോലീസ് മേധാവി. 


314 


